- 


1 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


T 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV ( N ) / 634/ 2012 - 14 


GOVERNS 


ം 


ക 


0 


ാർ 


രള സർക് 
WMENT SY 


- 


KERALA 


F 


- - 


tl of Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഒക്ടോബർ 7 
7th October 2014 

1190 കന്നി 21 
21st Kanni 1190 


നമ്പർ 


Vol. III 


No, 39 


Thiruvananthapuram , 

Tuesday 


1936 ആശ്വിനം 15 
15th Aswina 1936 


PART III 
Labour Department 


നോട്ടീസ് 

അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 

പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി 
- ( 1) 

സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
നമ്പർ ബി - 1048/ 2014. 

2014 ആഗസ്റ്റ് 25. സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
- ശ്രീ . ഫിനോഷ്, പി. എച്ച്., പാറയ്ക്കൽ വീട്, യേന്തയാർ 

- നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
പി . ഒ., കൂട്ടിക്കൽ, കോട്ടയത്തിന്റെ കീഴിൽ ജോലി നോക്കി 

വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
വരവെ മാര ക മാ യി അ പ ക ട മു ണ്ടാ യി മര ണ മ ട ഞ്ഞ 

അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
ശ്രീ. ബാബു ജോസഫ്, മീൻതത്തിയിൽ, മുക്കുളം, ഇളംകാട്, 

(2) 
കോട്ടയത്തിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 5,58, 542 ( അഞ്ചുലക്ഷത്തി അൻപത്തി 

നമ്പർ ബി .-1109/ 2014. 

2014 ആഗസ്റ്റ് 25. 
എണ്ണാ യി രത്തി അഞ്ഞൂറ്റി നാൽ പ ത്തി രണ്ട് രൂപമാത്രം) -- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഡിവിഷൻ, 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട കല്ലാർകുട്ടി, അടിമാലിയുടെ കീഴിൽ ജോലി നോക്കിവരവെ 
പ രി ഹാര ആക്റ്റിലെ 2 ( 1) ( ഡി ) വകുപ്പ് അ നു സ രിച്ച് 

മാ ര ക മായി അ പ ക ടമുണ്ടായി മ ര ണ മ ടഞ്ഞ 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി (1) ഷൈനി ബാബു 

ശീ . അജി മോൻ, എൻ. ബി ., നെല്ലിക്കൽ തകിടിയിൽ, 

മുക്കു ടിൽ, കാന്തി പ്പാ റ , സേനാ പതി പി . ഒ . യുടെ 
ഷൈനി മാത്യു ( ഭാര്യ ), മീൻ തത്തിയിൽ, മുക്കുളംഈസ് പി. ഒ., 

ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
യേന്തയാർ, പിരുമേട്, ( 2) ഷോൺ ബാബു @ ഷോൺ മാത്യു 

S 7, 58, 240 ( ഏഴു ലക്ഷത്തി അൻപത്തിയെ ണ്ണാ യിരത്തി 
( മകൻ), ( 3) ഡോണാമോൾ ബാബു @ ഡോണാമോൾ മാത്യു 

ഇരുന്നൂറ്റി നാൽപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി 
(മകൾ), (4 ) ത്രേസ്യാമ്മ ജോസഫ്, മീൻതത്തിയിൽ, മുക്കുളം വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 
ഈസ്റ്റ് പി . ഒ., മുക്കുളം എന്നിവർ മാത്രമേയുള്ളൂവെന്ന് 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് ആശിത രായി (1 ) ശ്രീമതി ശുഭ, പി . ബി . (ഭാര്യ ), 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള നെല്ലിക്കൽ തകിടിയേൽ, മുക്കുടിൽ പി . ഒ., കാന്തിപ്പാറ , 


BB 


46 


KERALA GAZETTE 


[PART III 


( 2 ) അമൃത അജി (മകൾ), ( 3) അദ്വൈത് അജി ( മകൻ), 
(4) ഭാസ്കരൻ നായർ ( പിതാവ്), (5) കമലാക്ഷിയമ്മ (മാതാവ്) 
എന്നിവർ മാത്രമേഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ്ആരെ 
ങ്കിലുംഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളി 
യിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാ 
ശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
ത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പ രി ഹാ ര ത്തുക മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- (2) 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ എംപ്ളോയീസ് കോമ്പൻസേഷൻ 
കാര്യാലയം, ഇടുക്കി, കമ്മീഷണർ ആൻ ഇൻഡസ്ട്രിയൽ 
പീരുമേട്. 

- ട്രൈബ്യൂണൽ. 


നോട്ടീസ് 


നമ്പർ ഡബ്ല സി .- 44 / 2013. 

2014 ആഗസ്റ്റ് 30. 
- ശ്രീ . ശശിധരൻ എന്നയാളുടെ കീഴിൽ ജോലി നോക്കി 
വരവെ മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 
ശ്രീ. ഉപേന്ദർ, 260, ഗംഗാറാണി, പട്പാന താലൂക്ക്, കുശിനഗർ 
(ele ), 201018LOIGBUĎ (Gangarani, Padvauna Taluk , Kusi Nagar 
Dt., Utherpradesh ) എന്നയാളുടെ ആശിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 8,85,480 
( എട്ടുലക്ഷത്തിഎൺപത്തിഅയ്യായിരത്തി നാന്നൂറ്റിഎൺപത് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അ നു സ രിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ 
ആശ്രിതനായി മഹേന്ദർ ( പിതാവ്), 260, ഗംഗാറാണി, പട്വാന 
താലൂക്ക്, കുശിനഗർ, ( ജില്ല ) ഉത്തർപ്രദേശ് മാത്രമേയുള്ളൂ 
വെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിത 
രാണെന്ന് അ വ കാ ശ പ്പെ ടുന്ന മറ്റ് ആരെങ്കിലുമുണ്ട് 
ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം എന്റെമുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(1 ) 


നമ്പർ ഡബ്ല സി .- 41 /2012. 

2014 ആഗസ്റ്റ് 30. 
| ശ്രീ . അബൂബക്കർ എന്നയാളുടെ കീഴിൽ ജോലി നോക്കി 
വര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 
ശ്രീ . അരുൺ, ആർ. എം., " ഗാനം വീട്, അത്തോളി ( പി. ഒ.), 
കോഴിക്കോട്- 673 315 എന്നയാളുടെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 10, 34,584 (പത്തുലക്ഷത്തി 
മുപ്പത്തിനാലായിരത്തിഅഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ 
പരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വ 
ചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി (1) പ്രഭാകരൻ ( പിതാവ്), 
(2 ) അനിത ( മാതാവ്), " ഗാനം വീട്, അത്തോളി ( പി. ഒ.), 
കോഴി ക്കോ ട് - 673 315 മാ ത്രമേയുള്ളൂ വെന്ന് റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 


റീജിയണൽ ജോയിന്റ് 
ലേബർ കമ്മീഷണറുടെ - എംപ്ളോയീസ് കോമ്പൻസേഷൻ 
കാര്യാലയം, കോഴിക്കോട്. 

കമ്മീഷണർ. 


